Reg . No . രജി. നമ്പർ 
KL/ TV ( N )/ 12 / 2009 - 2011 


सत्यमेव जयते 


r 


Government of Kerala 
കേരള സർക്കാർ 

2011 


പ 


GOVERNS 


കരള 


ാർ 


സർക്കാ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


No. 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


15th March 2011 
| 2011 മാർച്ച് 15 
24th Phalguna 1932 
1932 ഫാൽഗുനം 24 


നമ്പർ 


PART III 
Stores Purchase 


Jail Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഒ . പി .1- 115/ 2006. 


2011 ഫെബ്രുവരി 7. 


നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലെ തേവൻ കോട് 
യൂണിറ്റിലെ തടവുകാരുടെ കിച്ചണിലും സ്റ്റാഫിന്റെ കിച്ചണിലും ഗ്യാസ് കണക്ഷൻ 
ലഭ്യമാക്കുന്നതിനും അതിനോടനുബന്ധിച്ചുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനുമായി 
അംഗീകൃത ഏജൻ സി ക ളിൽ നിന്നും മുദവച്ച് ദർ ഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസിന്റെ പുറത്ത് “ തേവൻകോട് യൂണിറ്റിൽ ഗ്യാസ് കണക്ഷൻ ലഭ്യ 
മാക്കുന്നതിനുള്ള ദർഘാസ്” എന്ന്കാണിച്ചിരിക്കണം. 


DETAILS OF ITEMS 


Fabricating on R . V . Burner 


Sl. No. 


Name of Material 


Quantity 


Fabrication on main pipe 
Metal frame with anglar 
Regulator 
R . V. Burner 
Copper pipe 
Metal wire 
Dosha Stone 
Valve 


ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
നിശ്ചിത ഫോറത്തിൽ മാത്രമേ ദർഘാസുകൾ സമർപ്പിക്കുവാൻ 
പാടുള്ളൂ. ദർഘാസ് ഫോറങ്ങൽ കൈമാറാൻ പാടില്ല . 

- ദർഘാസ് ഫോറ ത്തിന്റെ വില പണമായോ 
മണിയോർഡറായോ സ്വീകരിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 

100 മുദ്രപത്രത്തിൽ കരാർ എഴുതി തരേണ്ടതും മൊത്ത 
വിലയുടെ 1 % നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാണ്. 

നിരതദ്രവ്യം ജയിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ 
ഓഫ് പോലീസ് ( പി സൺ സ് ) - ന്റെ പേരിൽ ഡിമാന്റ് 
ഡാഫ്റ്റായി എടുത്തിട്ടുള്ളതും ഒരു വർഷംവരെയെങ്കിലും 
കാലാ വ ധി യു ള്ള തു മാ യി രി ക്ക ണം . ചെക്കു കൾ, ടേം 
ഡെപ്പോസിറ്റുകൾ തുടങ്ങിയവ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 

ദർഘാസുകൾ സ്വീകരിച്ചതിനുശേഷം ദർഘാസ് നൽകിയ 
വരുടേയോ, അവർ അധികാരപ്പെടുത്തിയ ഏജന്റിന്റേയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട 
കൂടു തൽ വിവ ര ങ്ങൾ നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ 
സൂപണ്ടാഫീസിൽനിന്നും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 
പ്രവർത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. 

- ഏത് ദർഘാസും കാരണം കൂടാതെ നിരസിക്കുന്നതിനും 
സ്വീകരിക്കുന്നതിനും ഉള്ള അധികാരം ജയിൽ അഡീഷണൽ 
ഡ യ റ ക് ടർ ജന റൽ ഓഫ് പോലീസ് ( പി സൺ സ് ) 
അവർകളിൽ നിക്ഷിപ്തമായിരിക്കും. 


8 


- 6 


Square model Stove — 5 Pieces 
Sl. No . Name of Material 


Quantity 


- 1 


Fabricating on canteen Burner 
Fabricating material frame 
Main pipe line 
Regulator 
Copper pipe 
Valve 
Crossing Nut 
Jet 


സൂപ്രണ്ടിന്റെ കാര്യാലയം, 
തുറന്ന ജയിൽ, 
നെട്ടുകാൽത്തേരി. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


| 8 


Staff Kitchen 


Sl. No. 


Name of Material 


Quantity 


| 1 

2 


ന 


+ 


0 


Canteen Burner 
Metal frame cost 
Main pipe line 
Regulator 
Copper pipe 
Valve 
Crossing Nut 
Pipe line valve 
Jet 


O 


N 


ൽ 


| 9 


- ദർഘാസ് ഫോറങ്ങൾ വിൽപ്പന നടത്തുന്ന തീയതിയും 
സമയവും 14 - 3- 2011 രാവിലെ 10 മണി. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയ തിയും 
സമയവും 21 - 3 - 2011, 5 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 24 - 3- 2011 , 
3 മണി. 


- ദർഘാസുകൾ സ്വീക രി ക്കുന്ന വ്യക്തിയുടെ പേരും 
മേൽവിലാസവും --സൂപ്രണ്ട്, തുറന്ന ജയിൽ, നെട്ടുകാൽത്തേരി, 
കോട്ടൂർ പി . ഒ., പിൻ - 695 574. 

ദർഘാസ് ഫോറം എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 
തുറന്ന ജയിൽ സൂപ്രണ്ട്ഓഫീസിൽനിന്നും നിശ്ചിത തുക 
ഒടുക്കി വാങ്ങാവുന്നതാണ്. ( ഒറിജിനൽ 300 + 4 % വാറ്റ്, 
ഡ്യൂപ്ലിക്കേറ്റ് 150 + 4 % വാറ്റ്). താമ സിച്ച് ലഭിക്കുന്ന 


